GOVERNMENT 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


Reg . No. KL /TV ( N ) /634/ 2018-20 


മ 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 നവംബർ 3 
3rd November 2020 


വാല്യം 9 


നമ്പർ 


1196 തുലാം 18 
18th Thulam 1196 


43 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 കാർത്തികം 12 
12th Karthika 1942 


PART III 


Irrigation Department 


ജലസേചനവും ഭരണവും വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ നടപടിക്രമം 


( ഹാജർ : ബിജു , ടി . ) 


വി ഷ യം :-ജലസേചനം- ജീവനക്കാര്യം - ജലസേചന വകുപ്പിലെ 31-12-2019 പ്രാബല്യത്തിലുള്ള ഫെയർ കോപ്പി 

സൂപ്രണ്ടുമാരുടെ മുൻഗണനാപട്ടിക താത്ക്കാലികമായി പ്രസിദ്ധീകരിക്കുന്നത് സംബന്ധിച്ച്. 


പരാമർശം :-10-12-2012 - ലെ ഐ.സി. 4-11949 / 12 -ാം നമ്പർ ഉത്തരവ് . 


ഉത്തരവ് നമ്പർ ഐ.സി. 4-5602 / 2020 തീയതി 30-7-2020 


ജലസേചന വകുപ്പിലെ 31-12-2019 - ൽ പ്രാബല്യത്തിലുള്ള ഫെയർ കോപ്പി സൂപ്രണ്ടുമാരുടെ മുൻഗണനാപട്ടിക താത്കാലികമായി 
പ്രസിദ്ധീകരിച്ച് ഉത്തരവാകുന്നു . സർവ്വീസ്കാർഡ് ലഭ്യമാക്കിയവരുടെ പേരുകൾ ടി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രസ്തുത 
മുൻഗണനാ പട്ടിക വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.irrigationkerala.gov.in.- ലും കേരള ഗസറ്റിലും ലഭ്യമാണ്. എല്ലാ 
വകുപ്പ് മേധാവികളും പ്രസ്തുത പട്ടിക വെബ്സൈറ്റിൽനിന്നും ഡൗൺലോഡ് ചെയ്ത് ഓഫീസിൽ സർക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. 


ടി പട്ടിക സംബന്ധിച്ച് ആക്ഷേപമോ പരാതിയോ ഉള്ളവർ വ്യക്തമായതും സാക്ഷ്യപ്പെടുത്തിയതുമായ രേഖകൾ സഹിതം 
ഉചിതമാർഗേണ അനക്സർ- 2 - ൽ അപ്പീൽ സമർപ്പിക്കേണ്ടതാണ്. അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള കാലാവധി ടി പട്ടിക 
വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് ഒരുമാസം വരെയാണ്. പട്ടികയിൽ ഉൾപ്പെടേണ്ടവരും നാളിതുവരെ സർവ്വീസ്കാർഡ് നൽകാത്തവരും 
ഉണ്ടെങ്കിൽ മുകളിൽ നിശ്ചയിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ തന്നെ അപ്പീൽ സർവ്വീസ്കാർഡ് ഉചിതമാർഗേണ ഈ കാര്യാലയത്തിൽ 
സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം ടി പട്ടിക അന്തിമമായി ഉത്തരവാകുന്നതായിരിക്കും. 


ജലസേചനവും ഭരണവും ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


( ഒപ്പ് ) 
ചീഫ് എഞ്ചിനീയർ , 


Gaz . No. 43 / 2020 / DTP ( Irrigation ) . 


383 


106 


KERALA GAZETTE 


[ PART III 


Provisional Seniority List of Faircopy Superintendent as on 31-12-2019 


SI, 
No. 


Name 


Date of 
Birth 


Educational 
Qualification 


Promotion 
Order No. & 

Date 


Date of 
Effect of 
Promotion 


Remarks 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


1 


Kader Beevi , K. 


15-1-1965 


S.S.L.C. , 
Type Writing Eng . & 

Mal . ( L & H ) 


B5/ 4510 / 2008 
dtd . 30-5-2016 


2 


Sarojini , L. 


23-3-1964 


.. 


.. 


S.S.L.C .. 
Type Writing Eng . ( H) & 

Mal. ( H ) 


B520383 / 2017 
dtd. 24-7-2017 


3 


Sebastian, M. V. 


16-4-1965 


S.S.L.C., KGTE 
Eng . , Mal . , Hindi 

( Higher) 


B520383 / 2017 
dtd . 12-6-2019 


4 


Mymoon , V. S. 


10-3-1964 


S.S.L.C. , 
Type Writing Eng . & 

Mal . ( L & H ) 


B520383 /2017 
dtd . 9-8-2019 


5 


Annamma , N. X. 


24-3-1967 


S.S.L.C.. 
Type Writing Eng . ( H ) & 

Mal. ( L ) 


B5 / 20383 / 2017 
dtd . 9-8-2019 


6 


Sarada , V. A. 


29-8-1964 


.. 


S.S.L.C. , 
Type Writing Eng . ( H ) & 

Mal. ( L & H ) 


B5 /20383 / 2017 
dtd . 24-9-2019 


ജലസേചനവും ഭരണവും വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ നടപടിക്രമം 


( ഹാജർ : ഡി . ബിജു ) 


വിഷയം: - ജലസേചനം - ജീവനക്കാര്യം - ഡഡ്ജർ ക്ലീനർമാരുടെ 1-1-2019 വരെയുള്ള താത്കാലിക മുൻഗണണനാ പട്ടിക 

പ്രസിദ്ധീകരിച്ച് ഉത്തരവാകുന്നു . 


പരാമർശം: -7-10-2017 - ലെ ഐ.സി.2-11793 / 2017 -ാം നമ്പർ ഉത്തരവ് . 


ഉത്തരവ് നമ്പർ ഐ.സി.2-40211 / 2019 തീയതി 21-8-2020 


ജലസേചന വകുപ്പിലെ ഡഡ്ജർ ക്ലീനർമാരുടെ 31-5-2017 വരെയുള്ള അന്തിമ മുൻഗണനാ പട്ടിക പരാമർശ ഉത്തരവ് 
പ്രകാരം അന്തിമമായി പ്രസിദ്ധീകരിച്ചിരുന്നു . 


1-1-2019 വരെയുള്ള ഡ്രഡ്ജർ ക്ലീനർമാരുടെ താത്കാലിക മുൻഗണനാ പട്ടിക ഇതിനാൽ പ്രസിദ്ധീകരിച്ച് ഉത്തരവാകുന്നു . 
ടി പട്ടിക വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും കേരള ഗസറ്റിലും പ്രസിദ്ധീകരിക്കുന്നതാണ്. ഓഫീസ് മേലധികാരികൾ പട്ടിക 
വെബ്സൈറ്റിൽനിന്നും ഡൗൺലോഡ് ചെയ്ത് ഓഫീസിൽ സർക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. 


പട്ടിക സംബന്ധിച്ച് ആക്ഷേപമുള്ളവരും പട്ടികയിൽ ഉൾപ്പെടാത്തവരും ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കുന്ന അപ്പീൽഫോമിൽ 
വ്യക്തമായ രേഖകൾ സഹിതം ഉചിതമാർഗ്ഗണ അപ്പീൽ ടി കാര്യാലയത്തിൽ സമർപ്പിക്കേണ്ടതാണ്. അപ്പീൽ സമർപ്പിക്കേണ്ട 
സമയപരിധി , പട്ടിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 15 ദിവസം വരെയാണ്. സമയപരിധിക്കുള്ളിൽ ലഭിക്കുന്ന 
അപ്പീലുകൾ പരിഗണിച്ച് ഭേദഗതി വരുത്തിയ മുൻഗണനാപട്ടിക അതിനുശേഷം അന്തിമമായി പ്രസിദ്ധീകരിച്ച് ഉത്തരവാകുന്നതാണ്. 


ജലസേചനവും ഭരണവും ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


( ഒപ്പ് ) 
ചീഫ് എഞ്ചിനീയർ. 


384 


ProvisionalSeniorityListofDredgerCleanerinIrrigationDepartmentason1-1-2019 


3rd Nov. 2020 ] 


Name 


SI. No. 


Dateof Birth 


Qualification 


No.andDateof 

PSCAdvice 


Sl.No. inPSC Advice 


No.&Dateof Appointment 

Order 


Dateof Joiningin Govt.Service 


Dateof Joiningin Irrgn.Dept. 


Remarks 


(1) 


(2) 


(3) 


(4) 


(5) 


(6) 


(7) 


(8) 


(9) 


(10) 


1 


SanilKumar,K. 


18-1-1977 


S.S.L.C.,ITC 


2 


A10-16380/2007 


8-6-2017 


8-6-2017 


DieselMechanic 


REIV(1)88/2009 dt,10-4-2017 KPSC,EKM 


dt.3-5-2017, CE,I&A,TVPM 


2 


Shakirhusain,U.V. 


14-7-1985 


ITIDiesel 


REIV(1)88/2009 


4 


A10-16380/2007 


17-5-2017 


17-5-2017 


.. 


Mechanic 


dt.10-4-2017 


dt.3-5-2017, 


KPSC,EKM 


CE,I&A,TVPM 


3 


Sudheep,M.V. 


11-2-1988 


ITIDiesel 


REIV(1)88/2009 


6 


A10-16380/2007 


17-5-2017 


17-5-2017 


385 


IRRIGATION DEPARTMENT 


Mechanic 


dt,10-4-2017 


dt.3-5-2017, 


KPSC,EKM 


CE,I&A,TVPM 


107 


108 


KERALA GAZETTE 


[ PART III 


ANNEXURE - IT 


APPEAL FORM 


1. Name ( in block letters ) 


: 


2 . 


PEN No. 


3 . 


Present Office Address with Mobile No. 


4 . 


Date of Birth 


5. Serial No. in the Seniority List 


6 . 


Order No. & Date of PSC Advice /Promotion : 

Order 


7 . 


Order No. and Date of Appointing Authority : 


8 . 


Date of Entry in Govt. Service 


9 . 


Date of Entry in Irrigation Department 


: 


10 . 


Educational Qualification 


11. Technical Qualification 


12 . 


Ground of Appeal 


: 


Place : 


Date : 


Name and Signature of Employee. 


CERTIFICATE 


Certified that the above particulars have been verified by me with reference to his service register and 
other relevant records in this office and found them as correct. 


Place : 


Date : 


Head of Office. 


386 


